Regn . No . KERBIL /2012/ 45073 
dated 5 - 9 - 2012 with RNI 

Reg. No . രജി. നമ്പർ 
KL/ TV ( N )/ 634/2012 - 14 


Government of Kerala 
കേരള സർക്കാർ 

2013 


सत्यमेव जयते 


GOVERNN 


കേരള 


രള സർക 


NMENT OF 


ാർ 
KERALA 


S 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


| 


No. 


Vol. II 
വാല്യം 2 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


| 9th July 2013 

2013 ജൂലൈ 9 
18th Ashadha 1935 
1935 ആഷാഢം 18 


| 28 


റാ 


നമ്പർ 


PART III 
Stores Purchase 


Ground Water Department 


ദർഘാസ് പരസ്യം 


നമ്പർ ഡി. ജി . ടി ./ 1428/ 2013. 


2013 ജൂൺ 13. 


കേരള ഭൂജല വകുപ്പ്തൃശ്ശൂർ ജില്ലാ ആഫീസിലേക്ക് 
താഴെ പറയുന്ന സാധനങ്ങൾ മെഷിനറികൾ വിതരണം ചെയ്യു 
ന്നതിനായി യഥാർത്ഥ നിർമ്മാതാക്കൾ അവരുടെ അംഗീകൃത 
വിതരണക്കാർ എന്നിവരിൽ നിന്നും മുദ്രവച്ച ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 


ദർഘാസ് നമ്പർ 34/ 2012 - 13. 


ഇനവിവരം 


എണ്ണം 


കമ 
നമ്പർ 


42 ഇഞ്ച് വ്യാസമുള്ള കടുപ്പമുള്ള പാറ 1 
തുരക്കുന്നതിന് പറ്റിയ 150 പി.എസ്. ഐ ., 
600 സി.എഫ്. എം . എയർ പ്രഷറിൽ 
പ്രവർത്തിക്കുന്ന DTH ഹാമർ 
മേൽപ്പറഞ്ഞ ഹാമറിന് അനുയോജ്യമായ 
4 /2 ഇഞ്ച് ബട്ടൻ ബിറ്റ് 
- മേൽപ്പറഞ്ഞ ഹാമറിന് അനുയോജ്യമായ 2 

പിസ്റ്റൺ 
4 മേൽപ്പറഞ്ഞ ഹാമറിനും ബിറ്റിനും 3 

അനുയോജ്യമായ ബിറ്റ് റിമൈനിംഗ് റിംഗ് 


അടങ്കൽതുക { 1,00,000. 
നിരതദ്രവ്യം- അടങ്കൽ തുകയുടെ 1 %. 
ദർഘാസ് ഫോറത്തിന്റെ വില : 

അസ്സൽ { 400 + വിൽപ്പന നികുതി. 

പകർപ്പ് - 200 + വിൽപ്പന നികുതി. 
- ദർ ഘാസ് ഫോറത്തിന്റെ വില രൊക്ക മാ യോ 
മണി ഓർഡർ ആയോ ( തി രിച്ച് നൽകു ന്ന ത ല്ല ) അടച്ച് 
ഒറിജിനൽ നിർമ്മാതാക്കൾ അവരുടെ അംഗീകൃത ഏജന്റുമാർ 
വിതരണക്കാർ എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് സഹിതം 
ആവശ്യപ്പെട്ടാൽ ജില്ലാ ആഫീസർ, ഭൂജല വകുപ്പ്, സീതാറാം 
മിൽ ലെയിൻ, പൂങ്കുന്നം പി . ഒ., ത്യശ്ശൂർ- 680 002 എന്ന 
വിലാസത്തിലുള്ള കാര്യാലയത്തിൽ നിന്നും ലഭിക്കുന്നതാണ്. 
ദർഘാസ് ഫോറങ്ങൾ കൈമാറ്റം ചെയ്യാൻ പാടുള്ളത ല്ല . 
പൂരിപ്പിച്ച അസ്സൽ ദർഘാസ് ഫോറങ്ങൾഓരോ വകകൾക്കും 
(പ്രത്യേകം പ്രത്യേകം കവറുകളിൽ മുദ്ര ചെയ്ത്ഓരോ 
കവറിലും ദർഘാസ് നമ്പരും ഏത് വക കൾക്ക് ഉള്ള താ 
ണെന്നും രേഖപ്പെടുത്തി ജില്ലാ ആഫീസർ, ഭൂജല വകുപ്പ്, 
സീതാറാം മിൽ ലെയിൻ, പൂങ്കുന്നം പി . ഒ., തൃശ്ശൂർ- 680 002 
എന്ന വിലാ സ ത്തിൽ 9 - 7 - 2013 ഉച്ചതിരിഞ്ഞ് 2 മണിക്ക് 


മുമ്പായി എത്തി ക്കേണ്ട താ കു ന്നു . താമ സിച്ചു കിട്ടുന്ന 
ദർഘാസുകൾ യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല . 
മുദ്രവെച്ച ദർഘാ സു കൾ 9 - 7 - 2013 വൈകിട്ട് 3 മണിക്ക് 
സന്നിഹിതരായ ദർഘാസുകാരുടെയോ അവരുടെ അംഗീകൃത 
പ്രതിനിധികളുടെയോ സാന്നിദ്ധ്യത്തിൽ തുറന്ന് പരിശോധി 
ക്കുന്നതാണ്. 


- ദർഘാസ് ഫോറങ്ങളുടെ വിൽപ്പന 3 - 7 - 2013 രാവിലെ 
11 മണിക്ക് തുടങ്ങി 9 - 7 - 2013 ഉച്ചയ്ക്ക് 1 മണിക്ക് അവസാനി 
ക്കു ന്ന താ ണ് . ഓരോ ദർഘാ സി നൊ പ്പവും ? 100 - ന്റെ 
മുദ്രപത്രത്തിൽ ഒരു പ്രാഥമിക എഗ്രിമെന്റ് സമർപ്പിക്കേ 

ണ്ട താകുന്നു . കേരളത്തിന് പുറത്തുള്ള കമ്പനികളിലേക്ക് 
മുദ്രപത്രം നൽകുന്നതിന് ? 165 മണിയോർഡർ ആയി 


- ടെൻഡർ ഫോറത്തിന്റെ വിലയോടൊപ്പം നൽകേണ്ടതാണ്. 
ഇതിൽ ? 65 പോസ്റ്റൽ ചാർജ്ജിനാണ്. ചെക്കുകൾ, പോസ്റ്റൽ 
ഓർഡറുകൾ, ബാങ്ക് ഡാഫ്റ്റുകൾ മുതലായവ ദർഘാസ് 
ഫോറത്തിന്റെ വില യായി സ്വീകരിക്കുന്നതില്ല . ദർഘാസ് 
ഫോറങ്ങൾ വി . പി. പി. ആയി അയയ്ക്കുന്നതല്ല. നിരതദ്രവ്യമായി 
ക്വാട്ട് ചെയ്യുന്ന തുകയുടെ 1 % ദർഘാസിന്റെ കൂടെ സമർപ്പി 
ക്കേണ്ടതാണ്. ദർഘാസുകൾ യാതൊരു കാരണവും കൂടാതെ 
റദ്ദാക്കാനുള്ള അധികാരം ജില്ലാ ആഫീസറിൽ നിക്ഷിപ്തമാണ്. 
ദർ ഘാസ് തുറക്കുന്ന ദിവസം അവധി ദി വ സ മാ യി 
(പഖ്യാ പിക്കപ്പെട്ടാൽ തൊട്ടടുത്ത പ്രവൃത്തി ദിവസം 
ദർഘാസുകൾ തുറക്കുന്നതായിരിക്കും. കേരള സർക്കാരിന്റെ 
ദർഘാസിനെ സംബന്ധിച്ച എല്ലാ നിബന്ധനകളും ഇതിനും 
ബാധകമായിരിക്കും. 


ജില്ലാ ഓഫീസ്, 
ഭൂജല വകുപ്പ്, തൃശ്ശൂർ. 


ജില്ലാ ഓഫീസർ 
( കേരള ഗവർണ്ണർക്കുവേണ്ടി). 


